Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 








കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ.്രുവരി 23 
തിരുവനന്തപുരം, 








23rd February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 11 8 
Vol. X Thiruvananthapuram, 110 Kumbham 1196 No. 
‘These! 1942 ഫാൽഗുനം 4 
മയ 4th Phalguna 1942 








PART 111 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1375 





SCHEDULE 
Si. Name Relationship with Age 
No. the deceased 
1 Sreedevi Bhaskaran Pillai Mother 64 
2 Tara Vamadeven Pillai Wife 38 
3 Sreelakshmi Sreejith Daughter 16 
4. Devika Sreejith » 14 


Father of the deceased is not alive. Objections if any 
against the issue of the legal heirship certificate stating 
that the above mentioned 4 persons are the legal heirs of 
late Sreejith Bhaskaran has to file before the undersigned 
within 30 days from the date of publication of this notice 
in the Kerala Govt. Gazette. Those sent by post or filed 
after the stipulated time will not accept. 


Taluk Office, 
Karthikappally. 


(Sd.) 
Tahsildar. 





Ambalapuzha Taluk 
പരസ്യം 


() 


നമ്പര്‍ എ:-9892/2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ പുറക്കാട്‌ വില്ലേജില്‍ കരൂര്‍ 
പ്രദേശത്ത്‌ പുത്തന്‍പറമ്പില്‍ വീട്ടില്‍ തങ്കപ്പന്‍ എന്നയാള്‍ 
മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുധപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ 
സന്തോഷ്‌, റ്റി. സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
10-7-2019-90 തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാ 
വകാശികളായി താഴെപ്പറയുന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഇന്ദിര തങ്കപ്പന്‍ ഭാര്യ 67 

2 പ്രീതി, ഐ. മകള്‍ 45 

3 സന്തോഷ്‌, റ്റി. മകന്‍ 4 

4 പ്രിയ മകള്‍ 4 


മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശിക ളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ 
പരസൃംഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


Gaz. No.8/2021/DTP (CLR). 


89 


(2) 


നമ്പര്‍ aG)4-9252/2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ ആര്യാട്‌ തെക്ക്‌ വില്ലേജില്‍ 
വീട്ടില്‍ അഗസ്റ്റിന്‍ എന്നയാള്‍ 
മരിച്ചുപോയെന്നും വിവിധ ആവശൃത്തിന്‌ അവകാശ 


വാഴക്കൂട്ടം ജോയി 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ 
ജെസി ജോയി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബ്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
9-12-2015-00 തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാ 
വകാശികളായി താഴെപ്പറയുന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ജെസി ജോയി ഭാരൃ 62 

2 ബിജുമോന്‍, വി. ജെ. മകന്‍ 44 

3 സിജൂമോന്‍, വി. ജെ. [ഴി 32 

4 നെജുമോള്‍, വി. ജെ. മകള്‍ 31 


മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 


ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം 
അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ag)4-9690/2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ ആര്യാട്‌ തെക്ക്‌ വില്ലേജില്‍ 
കൊമ്മാടി പ്രദേശത്ത്‌ പൊള്ളയില്‍ വീട്ടില്‍ പി. കെ. വേലായുധന്‍, 
ടിയാന്‍ ഭാര്യ ലക്ഷ്മി എന്നിവര്‍ മരിച്ചുപോയെന്നും വിവിധ 
ആവശ്യത്തിന്‌ അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതരുടെ മകന്‍ പി. വി. മോഹനന്‍ സമര്‍പ്പിച്ച അപേക്ഷ 
യിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തി 
MONG ഇവര്‍ യഥാക്രമം 2-2-2007, 26-11-1992 എന്നീ തീയതി 
കളില്‍ മരിച്ചുപോയെന്നും പരേതരുടെ അനന്തരാവകാശികളായി 
താഴെപ്പറയുന്ന 8 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പി. വി. സരള മകള്‍ 74 

2 പി. വി. സുധന്‍ മകന്‍ 70 

3 പി. വി. മോഹനന്‍ [ഴി 66 

4 പി. വി. പുഷ്കരന്‍ » 62 

5 പി. വി. ഉദയപ്പന്‍ ടം 60 

6 പി. വി. സതീശന്‍ [ഴി 55 

7 പി. വി. അജിത്ത്‌ » 52 

8 പി. വി. ഷാജി 51 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1376 





മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതരുടെ അനന്തരാവകാശി 
കളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 


ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം 
അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എ:-9675/2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ കരുമാടി വില്ലേജില്‍ വലിയപറമ്പ്‌ 
വീട്ടില്‍ മധുസൂദനന്‍ എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ 
ആവശൃത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാരൃ ഉഷ, എസ്‌. സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടിയാന്‍ 5-5-2017-00 തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അനന്തരാവകാശികളായി താഴെപ്പറയുന്ന അഞ്ച്‌ പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രമണി മാതാവ്‌ 75 
2 ഉഷ, എസ്‌. ഭാര്യ 49 
3 മഞ്ജുഷ മകള്‍ 20 
4 മിഥുന്‍ മകന്‍ 15 
5 മിധൂലയന മകള്‍ 13 


മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശിക ളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ 
പരസൃംഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ എ:-9686/2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ അമ്പലപ്പുഴ വില്ലേജില്‍ 
ചേരാവള്ളില്‍ വീട്ടില്‍ പത്മനാഭകുറുപ്പ്‌ എന്നയാള്‍ മരിച്ചു 
പോയെന്നും വിവിധ ആവശൃത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ ലതാദേവി സമര്‍പ്പിച്ച 
വില്ലേ ജാ ഫീ സര്‍വഴി 


അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 8-8-2020-90 തീയതി 


അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട 


മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശികളായി 
താഴെപ്പറയുന്ന രണ്ട്‌ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലതാദേവി ഭാര്യ 51 
2 അഭിജിത്ത്‌, സി. പി. മകന്‍ 26 


90 


മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ ag)4-9471/ 2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ ആലപ്പുഴ പടിഞ്ഞാറ്‌ വില്ലേജില്‍ 
മോഴയാട്ടു വീട്ടില്‍ മാത്യു തോമസ്‌ എന്നയാള്‍ മരിച്ചു 
പോയെന്നും വിവിധ ആവശൃത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ പിതാവ്‌ തോമസ്‌ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 14-3-2019-90 തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശിയായി 
താഴെപ്പറയുന്ന ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
തോമസ്‌ പിതാവ്‌ 66 


മേല്‍ പറഞ്ഞിട്ടുള്ളയാളാണ്‌ പരേതന്റെ അനന്തരാവകാശി 
യെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 


ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം 
അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ ag)4-9567/2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ കോമളപുരം വില്ലേജില്‍ 
കൊന്നംപറമ്പില്‍ വീട്ടില്‍ കെ. പി. സത്ൃദേവന്‍, ടിയാന്‍ ഭാര്യ 
ജോളി, വി. എന്നിവര്‍ മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്ുപ്പെട്ടു കൊണ്ട്‌ 
പരേതരുടെ മകന്‍ സതൃജിത്ത്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ഇവര്‍ യഥാക്രമം 6-9-2019, 16-7-2020 എന്നീ തീയതികളില്‍ 
മരിച്ചുപോയെന്നും പരേതരുടെ അനന്തരാവകാശിയായി 


താഴെപ്പറയുന്ന ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതരുമായുള്ള വയസ്‌ 
ബന്ധം 
സത്യജിത്ത്‌, കെ. എസ്‌. മകന്‍ 23 
മേല്‍ പറഞ്ഞിട്ടുള്ള യാളാണ്‌ പരേതരുടെ അനന്തരാ 


വകാശിയെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1377 





(8) 


നമ്പര്‍ എ4-9294/2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ കോമളപുരം വില്ലേജില്‍ 
ആപ്പൂര്‌ വെളി ലക്ഷം വീട്ടില്‍ അബൂബക്കര്‍ എന്നയാള്‍ 
മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ ഹസ്സന്‍ബീവി 
(അസംബീവി) സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
10-7-2015-90 തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവ 
കാശികളായി താഴെപ്പറയുന്ന മൂന്ന്‌ പേരാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 


1 ഹസ്സന്‍ബീവി (അസം ബീവി) ഭാര്യ 65 


2 നൌഷാദ്‌ മകന്‍ 49 


3 സുധീര്‍ 44 


മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാവ 
കാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ എ:-9890/2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ ആര്യാട്‌ തെക്ക്‌ വില്ലേജില്‍ 
അന്‍വര്‍ മന്‍സില്‍ വീട്ടില്‍ ഹമീദ്‌ കുഞ്ഞ്‌ എന്നയാള്‍ മരിച്ചു 
പോയെന്നും വിവിധ ആവശൃത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ നബീസ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 18-6-2020-00 തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശികളായി 


താഴെപ്പറയുന്ന മൂന്ന്‌ പരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നബീസ ഭാര്യ 54 
2 മഫീന മകള്‍ 37 
3 സബീന, എച്ച്‌. <3 34 


മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാവ 
കാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


91 


(10) 


നമ്പര്‍ ag)4-9655/2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ അമ്പലപ്പുഴ വടക്ക്‌ വില്ലേജില്‍ 
മേത്താരുപറമ്പ്‌ വീട്ടില്‍ അബ്ദൂള്‍ റഹ്മാന്‍ എന്നയാള്‍ മരിച്ചു 
പോയെന്നും വിവിധ ആവശൃത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരയ സുഹറ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 28-9-2019-90 തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശികളായി 
താഴെപ്പറയുന്ന ആറ്‌ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുഹറ ഭാര്യ 55 
2 പാരിഷ മകള്‍ 38 
3 ഫൌസിയ > 34 
4 an Dale [ഴി 32 
5 ഫസീല - 25 
6 ഫാത്തിമ [ഴി 21 


മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാവ 
കാശിക ളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(1) 


നമ്പര്‍ ag)4-9973/2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ കോമളപുരം വില്ലേജില്‍ 
നികര്‍ത്തില്‍ വീട്ടില്‍ നീലകണ്ഠന്‍ എന്നയാള്‍ മരിച്ചുപോയെന്നും 
വിവിധ ആവശ്യത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ മകള്‍ പ്രസന്നകുമാരി സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 14-2-1985-90 തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശികളായി 
താഴെപ്പറയുന്ന അഞ്ച! പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

1 പൊന്നമ്മ മകള്‍ 68 

2 പ്രസന്നകുമാരി [ഴി 59 

3 ച്രദ്രമതി മരണപ്പെട്ട മകന്‍ 

ച്നദ്രാംഗദന്റെ ഭാര്യ 74 
4 സീമ, സി. [ഴി മകള്‍ 42 
5 സീജു, സി. [ഴി മകന്‍ 40 


മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാവ 
കാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1378 





(12) 


നമ്പര്‍ ag)4-9893/2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ പഴവീട്‌ വില്ലേജില്‍ കുന്നേല്‍ 
വീട്ടില്‍ എം. മോഹന്‍ദാസ്‌ എന്നയാള്‍ മരിച്ചു പോയെന്നും 
വിവിധ ആവശ്ൃത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാരൃ സീന മോഹന്‍ദാസ്‌ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 15-12-2019-90 തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശികളായി 


താഴെപ്പറയുന്ന മൂന്ന്‌ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സീന മോഹന്‍ദാസ്‌ ഭാര്യ 53 

2 എബിന്‍ മോഹന്‍ദാസ്‌ മകന്‍ 26 

3 ആതിര എം. ദാസ്‌ മകള്‍ 24. 


മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(13) 


നമ്പര്‍ എ4-9654/2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ ആര്യാട്‌ തെക്ക്‌ വില്ലേജില്‍ 
കുടുവശ്ശേരില്‍ വീട്ടില്‍ ഡി. സാബു എന്നയാള്‍ മരിച്ചുപോയെന്നും 
വിവിധ ആവശ്ൃത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്ുപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ BOOS സുലഭ സാബു സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 19-5-2020-90 തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശികളായി 


താഴെപ്പറയുന്ന മൂന്ന്‌ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ 


നമ്പര്‍ 


പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 


1 സൂലഭാ സാബു ഭാര്യ 56 


2 അമിത പരേതയായ ആദ്യ ഭാര്യ 


സൌഈദയിലെ മകള്‍ 26 


3 സീതാലക്ഷ്മി പരേതനായ മകന്‍ 


അഖില്‍സാബുവിന്റെ ഭാര്യ 25 


മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശിക ളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


92 


(4) 


നമ്പര്‍ ag)4-9587/2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ അമ്പലപ്പുഴ വില്ലേജില്‍ 
പുതുവല്‍ വീട്ടില്‍ സരോജിനി എന്നവര്‍ മരിച്ചുപോയെന്നും 
വിവിധ ആവശ്യത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതയുടെ മകന്‍ ഷിബുക്കുട്ടന്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 13-8-2020-90 തീയതി 
മരിച്ചു പോയെന്നും പരേതയുടെ അനന്തരാവകാശികളായി 


താഴെപ്പറയുന്ന GO] പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുജാത മകള്‍ 58 
2 ഭാസുര 54 
3 ഓമനക്കുട്ടന്‍ മകന്‍ 51 
4 സുലോചന മകള്‍ 49 
5 ഷിബുക്കൂട്ടന്‍ മകന്‍ 48 
മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാവ 


കാശിക ളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(15) 


നമ്പര്‍ ag)4-9855/2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ പുറക്കാട്‌ വില്ലേജില്‍ 
കിഴക്കേപ്പറമ്പില്‍ വീട്ടില്‍ വിശ്വംഭരന്‍ എന്നയാള്‍ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ ഗിരിജ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 19-7-2020-90 തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശികളായി 


താഴെപ്പറയുന്ന രണ്ട്‌ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഗിരിജ ഭാര്യ 49 
2 ആര്യ, ജി. മകള്‍ 19 


മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാവ 
കാശിക ളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1379 





(16) 


നമ്പര്‍ എ4-9940/2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ ആര്യാട്‌ തെക്ക്‌ വില്ലേജില്‍ 
പൂന്തോപ്പ്‌ പ്രദേശത്ത്‌ കാര്‍ത്തിക കൊച്ചുപറമ്പ്‌ വീട്ടില്‍ 
പ്രഹ്ലാദന്‍, കെ. വി. എന്നയാള്‍ മരിച്ചു പോയെന്നും വിവിധ 
ആവശുത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്ുപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാരയ സുജ, സി. എം. സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടിയാന്‍ 11-7-2020-90 തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അനന്തരാവകാശികളായി താഴെപ്പറയുന്ന മൂന്ന്‌ പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സുജ, സി. എം. ഭാര്യ 48 

2 പ്രസീദ, പി. മകള്‍ 23 

3 പ്രവീണ, പി. ടു 15 


മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാവ 
കാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(17) 


നമ്പര്‍ എ4-9942/2020. 2020 ഒക്ടോബര്‍ 30. 


അമ്പലപ്പുഴ താലൂക്കില്‍ ആര്യാട്‌ തെക്ക്‌ വില്ലേജില്‍ 
കല്ലുപുരയ്ക്കല്‍ വീട്ടില്‍ ജോസി വര്‍ഗീസ്‌ ടിയാന്‍ ഭാരൃ 
റോസമ്മ ജോസഫ്‌ എന്നിവര്‍ മരിച്ചുപോയെന്നും വിവിധ 
ആവശൃത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ 
പരേതരുടെ മകള്‍ പചിപ്പിമോള്‍ ജോസഫ്‌ സമര്‍പ്പിച്ച 
വില്ലേ ജാ ഫീ സര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ഇവര്‍ യഥാര്രമം 14-3-2020, 


അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട 


1-2-2019 എന്നീ തീയതികളില്‍ മരിച്ചുപോയെന്നും പരേതരുടെ 
അനന്തരാവകാശികളായി താഴെപ്പറയുന്ന മൂന്ന്‌ പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ചിപ്പിമോള്‍ ജോസഫ്‌ മകള്‍ 26 
2 ചിക്കുമോന്‍ ജോസഫ്‌ മകന്‍ 24 
3 ട്രീസാ ജോസഫ്‌ മകള്‍ 21 
മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതരുടെ അനന്തരാവ 


കാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


Gaz. No.8/2021/DTP (CLR). 


93 


(18) 


നമ്പര്‍ എ4-11303 /2020. 2020 ഡിസംബര്‍ 2. 


അമ്പലപ്പുഴ താലൂക്കില്‍ കോമളപുരം വില്ലേജില്‍ 
പുഷ്പമന്ദിരം വീട്ടില്‍ നാരായണന്‍ എം. എന്നയാള്‍ 
മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ 
പി. എന്‍. തിരുമേനി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
4-7-2018-90 പരേതന്റെ 
അനന്തരാവകാശികളായി താഴെപ്പറയുന്ന നാല്‍ പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു. 


തീയതി മരിച്ചൂുപോയെന്നും 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 തങ്കമണി ഭാര്യ 80 
2 തിരുമേനി മകന്‍ 51 
3 തമ്പുരാന്‍ - 49 
4 കവിത മകള്‍ 47 


മേല്‍ പറഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


അനന്തരാവകാശ 


താലൂക്കാഫീസ്‌, 
അമ്പലപ്പുഴ. 


(പ്പ) 


തഹശീൽദാർ. 





Cherthala Taluk 


പരസ്യം 


നമ്പര്‍ എഫ്‌4-721/2021. 2021 ജനുവരി 8. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ അര്‍ത്തുങ്കല്‍ 
വില്ലേജില്‍ തേവലക്കാട്ട്‌ വീട്ടില്‍ കേശവന്‍ എന്നയാള്‍ 
29-3-2003-90 തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ നിയമാനു 
സൃത അവകാശികളെ കാണിക്കുന്നതിനും വിവിധ ആവശ്യത്തി 
ലേക്കും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ 
പരേതന്റെ മകന്‍ രവീന്ദ്രന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടി 
കേശവന്‍ എന്നയാള്‍ 29-3-2003-00 തീയതി മരണപ്പെട്ടുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 (മൂന്ന്‌) പേര്‍ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


(പരേതന്റെ മാതാപിതാക്കള്‍, ഭാര്യ എന്നിവര്‍ ജീവിച്ചിരിപ്പില്ല.) 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുമതി മകള്‍ 83 
2 പത്മാവതി [ഴി 76 
3 രവീ(്രന്‍ മകന്‍ 66 


